Kerala Gazette No. 9 dated 28th February 2017 . 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


வ 


കൊല്ലം സബ്കളക്ടറുടെ നടപടിക്രമം 


- നട 


[ ഹാജർ : ഡോ . ചിത്ര , എസ്. ( ഐ . എ .എസ്.) 


(1) 


നമ്പർ എഫ് - 23326 / 2016. 


2017 ജനുവരി 14. 


വിഷയം :- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന ( 1) 


കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ( Fixation of fairvalue of land) ചട്ടം 3 ( 7), ചട്ടം ( 4). 


- (2) ക്ലാപ്പന വില്ലേജിൽ ആലുംപീടിക കുറ്റിക്കാട്ട് വീട്ടിൽ ശ്രീ . രാജു സമർപ്പിച്ച അപേക്ഷ . 


(3 ) കരുനാഗപ്പള്ളി തഹശീൽദാരുടെ 18 - 11- 2016 - ലെ സി1 /15417 / 16 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ താഴെ പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Si. 
No. 


Local 


Block 
No. 


Re- survey 

survey 
No. 


Sub 
Division 


Taluk 


Village 


Fair Value 

per Are 


Classification 


Body 


| No. 


- 1 


2 


247 


7 


Clappana 


Karunagappally Clappana 


na 


12 . 200 


Residential 
plot with 
road access 


( 2 ) 


നമ്പർ എഫ് -17906/ 2016. 


2017 ജനുവരി 21. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 


സൂചന . (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2-2013 -ാം തീയതിയിലെ എം .1-38492/12 -ാം നമ്പർ നിർദ്ദേശം. 


(3) വാളക്കോട് വില്ലേജിൽ ചരുവിള പുരയിടത്തിൽ ശ്രീ . ഷൗക്കത്തലി സമർപ്പിച്ച അപേക്ഷ . 


(4 ) പുനലൂർ തഹശീൽദാരുടെ 31- 1- 2014, 3 - 9 - 2016 , 30 -11 -2016 തീയതികളിലെ ബി3- 2555 / 2014 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷ കളിൻ മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള താ ണ്. ടി റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2 ) പ്രകാ രമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ്ക്ക നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവ ശ്യ മാ ണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


സർ / 6 - 3- 2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ്, റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും 

വില 
നമ്പർ ഡിവിഷൻ വിലയും ഫിക്കേഷൻ ( ആർ. ഒന്നിന്) 


ക്ലാസി 


നമ്പർ 


പുനലൂർ 


വാളക്കോട്, 673 / 1/ 24 


16 , 000 


ഷൗക്കത്തലി, 
ചരുവിള പുരയിടം, 
വാളക്കോട് 


Government 
Property 

Re. 1 


Residential 

plot with 
Municipal 
road access 


നമ്പർ എഫ് - 19455/ 2016. 


2017 ജനുവരി 21. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന. (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2 - 2013 -ാം തീയതിയിലെ എം .1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കോട്ടുക്കൽ വില്ലേജിൽ കാവടിയിൽ വീട്ടിൽ ശ്രീമതി സതീഭായി അമ്മ സമർപ്പിച്ച അപേക്ഷ . 
(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 30-9 -2016 , 28 -10- 2016 -ാം തീയതികളിലെ F1- 16988/2016 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷ ക ളിൻ മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ്. ടി റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2 ) പ്രകാ രമുള്ള നിർദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാ രമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അ വ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവ ശ്യ മാ ണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നു ചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


- സർ / 6- 3- 2010 - ലെ - പുനർ പുനർ 
വില്ലേജ്, റീസർവെ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
സബ് ക്ലാസിഫിക്കേഷനും ക്ലാസി 

വില 
നമ്പർ ഡിവിഷൻ വിലയും ഫിക്കേഷൻ ( ആർ. ഒന്നിന്) 

നമ്പർ 


ബ്ലോക്ക് 


കൊട്ടാരക്കര 


കോട്ടുക്കൽ- 44 121/ 22 


5 , 000 


സതീഭായിയമ്മ, 
കാവടിയിൽ, 
കോട്ടുക്കൽ, 


Government 
Property 
Re. 1 


Hill tract 

with 
road access 


208 


നമ്പർ എഫ് - 24618/ 2016. 


2017 ജനുവരി 21. 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന. (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ( ന്യായവില നിർണ്ണയം) ചട്ടം 3(7), ചട്ടം (4). 

(2) പൂയപ്പള്ളി വില്ലേജിൽ ചെങ്കുളം മുറിയിൽ മുളയകോണത്ത് ജിജോ കോട്ടേജിൽ ശ്രീ . ജോർജ്ജ് സമർപ്പിച്ച 

അപേക്ഷ . 


(3) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 16 - 12- 2016 - ലെ F1- 22726 /2016 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ താഴെ പറയുന്ന സർവ്വ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sub 


| SI . 
- No. 


Block 
No. 


Re - survey 

No. 


Local 
Body 


Taluk 


Village 


Fair Value 
per Are 


Classification 


Division 

No. 


- (1) 


(2) 


(3) 


(4) 


(5) 


6 


(7) 


(8) 


Kottarakkara 


Pooyappally 


24, 700 


Pooyappally 

G P. 


- 11 


- 


2 


35 


15 


Residential plot 
with PWD 

road access 
Residential plot 
with Panchayath 

road access 


4 


Kottarakkara 


Pooyappally 


6,175 


Pooyappally 

GP. 


നമ്പർ എഫ് - 23009 /2016 . 


2017 ജനുവരി 27. 


വിഷയം :- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന (1) 


കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ( ന്യായവില നിർണ്ണയം) ചട്ടം 3 (7 ), ചട്ടം (4 ). 


- (2) കുമ്മിൾ വില്ലേജിൽ VRS മൻസിലിൽ ശ്രീ . സലീം റാവുത്തർ സമർപ്പിച്ച അപേക്ഷ . 


(3) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 21- 11 - 2016- ലെ F1- 19510 / 2016 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ താഴെ പറയുന്ന സർവെ നമ്പ രിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാ ന ത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


| SI. 

No . 


Block 
No. 


Re-survey 

No. 


Sub 
Division 


Local 
Body 


Taluk 


Village 


Fair Value 
per Are 


Classification 


No. 


- (1) 


(2) 


(3) 


- ( 5) 


( 6) 


( 8) 


- 1 


50 


248 


Kottarakkara 


Kummil 


20,000 


24/3 
12/ 2 
12 /3 


Kummil 

G P . 


Dry Land 
Residential 
plot without 
vehicular access 


209 


നമ്പർ എഫ് - 23010 / 2016 . 


2017 ജനുവരി 27 . 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ (ന്യായവില നിർണ്ണയം) ചട്ടം 3(7 ), ചട്ടം (4 ). 

(2) ഇട്ടിവ വില്ലേജിൽ കളീലിൽ പുത്തൻ വീട്ടിൽ ശ്രീമതി റഹിമത്ത് ബീവി സമർപ്പിച്ച അപേക്ഷ . 

(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 18- 11-2016 - ലെ F1 - 19509 / 2016 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെ ടാ തെ പോയ താഴെ പറയുന്ന സർവ്വ നമ്പ രിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടിന്റെ അടി സ്ഥാ ന ത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl. 
No. 


Block 
No. 


Re-survey 

No. 


Sub 
Division 


Local 
Body 


Fair Value 
per Are 


Taluk 


Village 


Classification 


| No. 


- (1) 


(2) 


(3) 


(4) 


(5) 


( 6) 


( 7) 


(8) 


(9 ) 


1 


50 


248 


124 


Kottarakkara 


Kummil 


20,000 


Kummil 

G P . 


Dry Land 
Residential 
plot without 
Vehicular access 


നമ്പർ എഫ് - 25142/ 2016. 

2017 ജനുവരി 27 . 
വിഷയം :-ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന; - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1-38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊട്ടാരക്കര താലൂക്കിൽ കൊട്ടാരക്കര വില്ലേജിൽ വിപിൻ നിവാസിൽ ശ്രീമതി ശ്രീദേവി സമർപ്പിച്ച 

അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 22 - 12 - 2016 - ലെ F1- 22804/ 2016 -ാം നമ്പർ റിപ്പോർട്ട്. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ്. ടി റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2 ) പ്രകാ രമുള്ള നിർദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ് ക്ക നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവ ശ്യ മാ ണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകയുടെ പേരും 

മേൽവും 


- സർ / 6 - 3 - 2010 - ലെ 

- പുനർ 

പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് 

സബ് ക്ലാസിഫിക്കേഷനും ക്ലാസി - വില 
നമ്പർ ഡിവിഷൻ വിലയും ഫിക്കേഷൻ (ആർ. ഒന്നിന്) 

- നമ്പർ 


വിട 


- കൊട്ടാരക്കര 


കൊട്ടാരക്കര- 23 320/ 4- 2 


ശ്രീദേവി, 
വിപിൻ നിവാസ്, 
നീലേശ്വരം 


Wet land 
- 4,500 


1,00,000 


Residential 

plot with 
road acces 


210 


നമ്പർ എഫ് -25148 / 2016. 

2017 ജനുവരി 27. 
വിഷയം : - ഭൂമിയുടെ ന്യായവില നിർണ്ണയം - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തി 

വില നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . - 
സൂചന:- (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ( ന്യായവില നിർണ്ണയം) ചട്ടം 3(7), ചട്ടം ( 4). 

(2) ശ്രീ . മധുസൂതനൻ, ശോഭാലയം, കടയ്ക്കോട്, കരീപ്ര വില്ലേജ് സമർപ്പിച്ച അപേക്ഷ . 

(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 24 -12- 2016 , 4-1-2017 എന്നീ തീയതികളിലെ F1-19594 / 2016 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ താഴെ പറയുന്ന സർവെ നമ്പ രിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടിന്റെ അടി സ്ഥാ ന ത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


| SI. 
No . 


Block 
No. 


Re-survey/ 
Survey No . 


Sub 
Division 
| No. 


Local 
Body 


Taluk 


Village 


Classification 


Fair Value 

per Are 


( 4) 


( 5 ) 


( 6 ) 


(8 ) 


( 9 ) 


- (1) 
- 1 


(2) 
31 


(3) 
264 


Kottarakkara 


5,000 


4 
14 


Veliyam 
Grama Panchayath 


264 


Odanavattom Garden land 

without 
road access 


നമ്പർ എഫ് - 1101 / 2017 . 


2017 ഫെബ്രുവരി 3 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2 - 2013 -ാം തീയതിയിലെ എം.1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ശ്രീ . ഭാർഗ്ഗവൻ, വില്ലിടച്ചത്ത് പടിഞ്ഞാറ്റതിൽ, വെളിത്തുരുത്ത് കോളനി, നീണ്ടകര വില്ലേജ് സമർപ്പിച്ച് 

അപേക്ഷ . 
( 4) കരുനാഗപ്പള്ളി തഹശീൽദാരുടെ 3 -1- 2017 - ലെ സി1-20047/ 2016 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷ ക ളിൻ മേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടു ക ളുടെ 
അടി സ്ഥാ ന ത്തിലും സൂചന ( 2 ) പ്രകാ രമുള്ള നിർദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാ രമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവ ശ്യ മാ ണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


- 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . - 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


സർവെ / 6 - 3 - 2010 - ലെ 

-- പുനർ 
വില്ലേജ്, റീസർവെ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

പുനർ 
ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും 

ക്ലാസി 

വില 
- നമ്പർ ഡിവിഷൻ 

വിലയും ഫിക്കേഷൻ (ആർ. ഒന്നിന്) 
- നമ്പർ 


കരുനാഗപ്പള്ളി നീണ്ടകര - 22 207 / 56 


19,760 


ഭാർഗ്ഗവൻ, 
വില്ലിടച്ചത്ത് 
പടിഞ്ഞാറ്റതിൽ, 
വെളിത്തുരുത്ത് കോളനി, 
നീണ്ടകര 


Govt. 
Property 
Re. 1 


Garden Land 

with 
road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


- ( ഒപ്പ്) 
സബ് കളക്ടർ. 


211 


PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ ഐ . എ . എസ്.) 


നമ്പർ സി3 - 102932 / 2016 / K .Dis. 

2017 ജനുവരി 23. 
വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 34 - ൽ 

- റീസർവെ 119/ 1- 1- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - (1) പള്ളിക്കൽ വില്ലേജിൽ പഴകുളം പടിഞ്ഞാറ് മുറിയിൽ അഭിലാഷ് ഭവനിൽ ശ്രീമതി ലളിതാമ്മ സമർപ്പിച്ച 

അപേക്ഷ . 

- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 31- 10 - 2016- ലെ 5871/ 2016 / സി3 നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 34 - ൽ റീസർവെ 119 / 1- 1 - ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയി 
ക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീമതി ലളിതാമ്മ സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

- അപേക്ഷാസ്ഥലം പള്ളിക്കൽ വില്ലേജിൽ 1388 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകയുടെ കൈവശത്തിലും കരം 
തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷ സ്ഥലം Residential plot with PWD Road Access എന്ന വിഭാഗത്തിൽ 
ഉൾപ്പെടുത്തി - 2, 00,000 (രണ്ട്ലക്ഷം) ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 34 - ൽ റീസർവെ 119 / 1 - 1- ൽപ്പെട്ട 
ഭൂമി Residential plot with PWD Road Access വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 2,00, 000 (രണ്ട് ലക്ഷം) ന്യായവില 
പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 

FORM C 

NOTIFICATION 
No. C3-103932/2016/K . Dis. 

23rd January 2017. 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 , read with sub -rule ( 8 ) of rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
| Rules, 1995, the fair value of land in Pathanamthitta District is hereby fixed finally as shown in Scheduled hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk - Adoor. 


Sy. 
- No. 


Re - Sy. 
Block 


Re - Sy. 
No. 


Sub Div . 

No. 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Village — Pallickal. 

Revised fair 
value per Are 


34 


119 


1-1 


Panchayath 


.. 


2,00,000 


Residential Plot 

with PWD 
road access 


- (2) 
നമ്പർ സി11- 111291/ 2017. 

2017 ജനുവരി 25. 
വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 03 - ൽ 

റീസർവെ 386/ 14 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - (1) ആറന്മുള വില്ലേജിൽ ഇടശ്ശേരിമല മുറിയിൽ നിലമക്കുന്നിൽ ശ്രീമതി കൗസല്യ സമർപ്പിച്ച അപേക്ഷ . 

- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 3 - 1- 2017 - ലെ സി3 -8363 / 2016 നമ്പർ റിപ്പോർട്ട്. 
പത്ത നം തിട്ട ജില്ല യിൽ കോഴ ഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 03 - ൽ റീസർവെ 
386 / 14 - ൽപ്പെട്ട ഭൂമി ന്യായവില രജിസ്റ്ററിൽ നിലം എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയി 
ക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന ( 1) പ്രകാരം ശ്രീമതി കൗസല്യ സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


212 


അപേക്ഷാ സ്ഥലം ആറന്മുള വില്ലേജിൽ 2014 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷ ക ന്റെ കവ ശ ത്തിലും 
കരം തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും കോഴഞ്ചേരി അഡീഷണൽ തഹശീൽദാരുടെ 22 - 11 - 2016 - ലെ സി7- 12376 / 16 
നടപടിക്രമം പ്രകാരം ടി സ്ഥലം പുരയിടമായി ഇനം മാറ്റിയിട്ടുള്ളതാണെന്നും ടി സ്ഥലത്തിന് " Residential plot with Panchayat 
Road Access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 50,000 (അമ്പതിനായിരം രൂപ മാത്രം) ന്യായവില നിശ്ചയിച്ചും 
നൽകാവുന്നതാണെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്ത നം തിട്ട ജില്ല യിൽ കോഴ ഞ്ചേരി താലൂക്കിൽ ആറ്മുള വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 03 - ൽ റീസർവ്വ 
386/ 14- ൽപ്പെട്ട ഭൂമി " Residential plot with Panchayat Road Access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 50, 000 
( അമ്പതിനായിരം രൂപ മാത്രം) ആ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM C 


NOTIFICATION 


No. C3-111291/2017. 

| 25th January 2017. 
Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959, read with sub - rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in Scheduled hereto : 


SCHEDULE 


District Pathanamthitta. 


Village - Aranmula . 


Taluk — Kozhencherry. 

Sy. Re- Sy. Re- Sy. 
No . Block No. 


Sub Div. 

No. 


Panchayath / 
Municipality 


Ward 
No . 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


- .. 


3 


386 


14 


Panchayat 


50 , 000 


Residential 
plot with 
Panchayat 
road access 


നമ്പർ സി3 - 108768 / 2016 . 


2017 ഫെബ്രുവരി 1. 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ- ൽ 

സർവ്വ 100/ 3 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - (1) പത്തനംതിട്ട ജില്ലയിൽ വെട്ടിപ്രം മുറിയിൽ മുട്ടത്ത് വീട്ടിൽ ശ്രീ . എബ്രഹാം ജോർജ് സമർപ്പിച്ച അപേക്ഷ . 

- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 15 - 12- 2016 - ലെ സി3 - 9620 /2016 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ സർവ്വ 100/3 - ൽപ്പെട്ട ഭൂമി ന്യായവില രജിസ്റ്ററിൽ 
" ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് 
സൂചന ( 1) പ്രകാരം ശ്രീ . എബ്രഹാം ജോർജ്ജ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

അപേക്ഷാ സ്ഥലം പത്തനംതിട്ട വില്ലേജിൽ 37674 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും കരം 
തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാ സ്ഥലം " Wet land എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് 
- 1,20, 000 ( ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ) ന്യായവില നിശ്ചയിച്ച് നൽകാവുന്നതാണെന്ന് സൂചന ( 2) പ്രകാരം അടൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

ഉത്തരവ് 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ സർവെ 100/ 3 - ൽപ്പെട്ട ഭൂമി " Wet land എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 1,20, 000 ( ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രം) ആയി ന്യായവില 
പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


213 


FORM C 

NOTIFICATION 
No. C3-108768/2016 . 

1st February 2017. 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules , 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in Scheduled hereto : 


SCHEDULE 


District - Pathanamthitta . 


Village — Pathanamthitta . 


Taluk - Kozhenchery. 

Sy. Re - Sy. Re- Sy. 
No . Block No. 


Sub Div. 

No. 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


100 


. 


.. 


3 


Municipality 


TV 


Wet land 


. 


1, 20,000 


Collectorate , 
Pathanamthitta . 


(Sd .) 
District Collector. 


ALAPPUZHA DISTRICT 


FORM ‘ A ’ 
[See Rule 4 ] 


NOTIFICATION 
No. K .64 /2017 . 

25th January 2017. 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 , the fair value of the land in 
Alappuzha District is hereby fixed as shown in the Schedule thereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village & 

Survey No. & 
Sub Division No. 


Corporation / 
Municipality / 
Panchayath 


Ward 
No. 


Classification Fair value of 
by use 

the land 

fixed 


Village 


(7) 


(8) 


Bl. Resurvey 
No. No. 
(4) (5) 
13 250/1 


(1) 
Alappuzha 


(9) 


(2) 
Chengannur 


(3) 
Ala 


(0 
P . 


2 ,00 ,000 


Residential Plot 

with PWD 
road access 
Residential Plot 

with PWD 
road access 


Alappuzha 


Chengannur 


Ala 


13 


250 /2 


2 ,00 ,000 


Alappuzha 


Chengannur 


Ala 


13 


250 /3 


2 ,00 ,000 


Residential Plot 

with PWD 
road access 


Alappuzha 


Chengannur 


Ala 


13 


250 /4 


2 ,00 ,000 


Residential Plot 

with PWD 


road access 


214 


(1) 


(2) 


(3) 


(4) 


(5) 


CO 


(O) 


(8 ) 


Alappuzha 


Chengannur 


Ala 


13 


250/5 


P . 


2,00,000 


Residential Plot 

with PWD 
road access 


Alappuzha 


Chengannur 


Ala 


13 


250/6 


P 


2 ,00 ,000 


Residential Plot 

with PWD 
road access 
Residential Plot 

with PWD 
road access 


Alappuzha 


Chengannur 


Ala 


13 


250 /7 


P 


2 ,00 ,000 


Alappuzha 


Chengannur 


Ala 


13 


250 / 8 


2 , 00 ,000 


Residential Plot 

with PWD 
road access 


Alappuzha 


Chengannur 


Ala 


13 


250 /9 


2 , 00 ,000 


Residential Plot 

with PWD 
road access 


Alappuzha 


Chengannur 


Ala 


13 


250 / 10 


2 ,00 ,000 


Residential Plot 

with PWD 
road access 


Alappuzha 


Chengannur 


Ala 


13 


250 / 11 


2 ,00 ,000 


Residential Plot 

with PWD 
road access 


Alappuzha 


Chengannur 


Ala 


13 


250/ 12 


P 


2 , 00 ,000 


Residential Plot 

with PWD 
road access 


Alappuzha 


Chengannur 


250 / 13 


2 , 00 ,000 


Residential Plot 

with PWD 
road access 


Alappuzha 


Chengannur 


Ala 


13 


250 /14 


P . 


2,00 ,000 


Residential Plot 

with PWD 
road access 


Alappuzha 


Chengannur 


Ala 


13 


250 / 15 


2 ,00 ,000 


Residential Plot 

with PWD 
road access 


Alappuzha 


Chengannur 


Ala 


13 


250/ 17 


P 


2 , 00 ,000 


Residential Plot 

with PWD 
road access 


Alappuzha 


Chengannur 


13 


250 /18 


2 ,00 ,000 


Residential Plot 

with PWD 
road access 


Ala 


191 


Ala 


204 


Alappuzha 
Alappuzha 
Alappuzha 
Alappuzha 


Chengannur 
Chengannur 
Chengannur 
Chengannur 


Government Property 
Government Property 
Government Property 


13 


205 


Ala 
Ala 


- 


13 


234 


P 


Government Property 


Alappuzha 


Chengannur 


Ala 


13 


235 


Government Property 


10 


(1) 


(2 ) 


(3) 


(8 ) 


Ala 


Government Property 


(4 ) 
13 
13 
13 


Ala 


(5) 
236 
237 
247 
248 


Government Property 


P . 


Government Property 


Ala 
Ala 


Alappuzha 
Alappuzha 
Alappuzha 
Alappuzha 
Alappuzha 
Alappuzha 
Alappuzha 
Alappuzha 


Chengannur 
Chengannur 
Chengannur 
Chengannur 
Chengannur 
Chengannur 
Chengannur 
Chengannur 


Government Property 
Government Property 


Ala 


258 


Government Property 


Ala 

Ala 13 
Chengannur 08 


259 
358/2 
198 /1 


10 ,00 ,000 


Alappuzha 


Chengannur 


Chengannur 08 


198/2 


10 ,00 ,000 


Alappuzha 


Chengannur 


Chengannur 08 


198/3 


10 ,00 ,000 


Alappuzha 


Chengannur Chengannur 08 


198/4 


10 ,00 ,000 


Government Property 

Commercially 
Important Plot 
Commercially 
Important Plot 
Commercially 
Important Plot 
Commercially 
Important Plot 
Commercially 
Important Plot 
Commercially 
Important Plot 
Residential Plot 
with Panchayat 

road access 
Residential Plot 
with Panchayat 

road access 


Alappuzha 


Chengannur 


Chengannur 08 


198/5 


10 ,00 ,000 


Alappuzha 


Chengannur 


Chengannur 08 


198 /6 


10 ,00 ,000 


Alappuzha 


Karthikapally 


Karthikapally 


10 


341/ 1 


60 ,000 


Alappuzha 


Karthikapally Karthikapally 


10 


341/2 


40 ,000 


Alappuzha 


Karthikapally Karthikapally 


10 


341/3 


40 ,000 


Alappuzha 


Karthikapally 


Karthikapally 10 


341/4 


40 ,000 


Alappuzha 


Karthikapally Karthikapally 


10 


341/5 


Р 


40,000 


Alappuzha 


Karthikapally Karthikapally 


10 


341/6 


40,000 


Residential Plot 
with Panchayat 

road access 
Residential Plot 
with Panchayat 

road access 
Residential Plot 
with Panchayat 

road access 
Residential Plot 
with Panchayat 

road access 
Residential Plot 
with Panchayat 

road access 
Residential Plot 
with Panchayat 
road access 
Wet land 
Wet land 
Wet land 


Alappuzha 


Karthikapally 


Karthikapally 


10 


341/10 


P 


37 ,500 


Alappuzha 


Karthikapally Karthikapally 


10 


341/11 


37 ,500 


P 


Alappuzha 
Alappuzha 
Alappuzha 


Karthikapally Karthikapally 
Karthikapally Karthikapally 
Karthikapally Karthikapally 


10 
10 
10 


341/7 
341/8 
341/9 


P 


20,000 
20,000 
20, 000 


216 


(1) 
Alappuzha 
Alappuzha 
Alappuzha 
Alappuzha 


(2) (3) 
Karthikapally Karthikapally 
Karthikapally Karthikapally 
Karthikapally Karthikapally 
Karthikapally Arattupuzha 


(4) 
10 
10 
10 
17 


(5) 
206 
244 
629 
280 /1 


Alappuzha 


Karthikapally Arattupuzha 


17 


280/2 


Alappuzha Karthikapally 


Arattupuzha 


17 


280/3 


Alappuzha 


Karthikapally 


Arattupuzha 


17 


280 /4 


Alappuzha 


Karthikapally 


Arattupuzha 


17 


280 /6 


Alappuzha 


Karthikapally 


Arattupuzha 


17 


280 /9 


Alappuzha 


Karthikapally Arattupuzha 17 


280/ 13 


Alappuzha 


Karthikapally 


Arattupuzha 17 


280/14 


Alappuzha 


Karthikapally 


Arattupuzha 


17 


280 /5 


(8 ) 

(9 ) 
Government Property 
Government Property 
Government Property 

Residential Plot 30 ,000 
without road access 

Residential Plot 30 ,000 
without road access 

Residential Plot 30,000 
without road access 

Residential Plot 30 ,000 
without road access 
Residential Plot 

30,000 
without road access 

Residential Plot 30,000 
without road access 

Residential Plot 30,000 
without road access 

Residential Plot 30,000 
without road access 

Residential Plot 60,000 
with Panchayat 

road access 
ResidentialPlot 60,000 
with Panchayat 

road access 
Residential Plot 

60 , 000 
with Panchayat 

road access 
Residential Plot 60, 000 
with Panchayat 

road access 
Residential Plot 60 ,000 
with Panchayat 

road access 
Residential Plot 60 ,000 
with Panchayat 

road access 

Residential Plot 60, 000 
with Panchayat road access 

Residential Plot 60 ,000 
with Panchayat 

road access 
Government Property 
Government Property 


Alappuzha 


Karthikapally 


Arattupuzha 


17 


280 /7 


P 


Alappuzha 


Karthikapally 


Arattupuzha 


17 


280/11 


P 


Alappuzha 


Karthikapally 


Arattupuzha 


17 


280/ 12 


Alappuzha 


Karthikapally 


Arattupuzha 


17 


280 / 15 


Alappuzha 


Karthikapally 


Arattupuzha 


17 


280/ 16 


Alappuzha Karthikapally 


Arattupuzha 


17 


280/17 


Alappuzha 


Karthikapally 


Arattupuzha 


17 


280/18 


P 


P . 


Alappuzha 
Alappuzha 


Karthikapally 
Karthikapally 


Arattupuzha 17 
Arattupuzha 17 


280 /8 
280/ 10 


Revenue Divisional Office , 
Chengannur. 


( Sd .) 
Revenue Divisional Officer . 


217 


12 


PALAKKAD DISTRICT 


FORM ‘A ’ 
[See Rule 4 ] 


NOTIFICATION 


No. C -3680 /2011 . 


1st February 2017 


Whereas, it is expedient to publish the Fair Value of the Land as required under Section 28 ( A ) of the Kerala 
Stamp Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 . 


Now , therefore, it is hereby made known to the publish that the fair value fixed for the land mentioned 
against each serial numbers, in respect of the land situated in the Survey /Re -survey Numbers of the Village and Taluk 
mentioned against each shall be as shown against it in Column ( 11) thereof. 


District - Palakkad. 


Taluk - Palakkad . 


Village - Akathethara . 


Sub 
Sy. Division 


Ward 


Sl. 


Re-sy. 

Sub 
Division 


Block Re -sy. 
No . No . 


Lbody type 


Name of 
Local Body 


No. 


Classification 

by use 


Fair Value 
as per Are 


No. 


No . 


No . 


(1) 


(2) 


(3) 


(4) 


(5) 


(0) 


(7) 


(8) 


(9) 


( 10 ) 


(11) 


1 


116 
296 


12 
116 


24 


145 


22 


Panchayath 


62,500 


Akathethara 


296 


Residential 
Plot with 
Panchayath 
road access 


2 


295 
294 


1,2 
1 


24 


343 


16 


Panchayath 


62 ,500 


Akathethara 


Residential 
Plot with 
Panchayath 
road access 


3 


99 


11 


24 


107 


30 


Panchayath 


Akathethara 


25 ,000 


Residential 
Plot with 
Panchayath 
road access 


4 


89 


6 


24 


111 


12 


Panchayath 


Akathethara 


.. 


21,000 


Residential 
Plot with 
Panchayath 
road access 


5 


231 


8310 


24 


429 


11 


Panchayath 


Akathethara 


5 


45 ,000 


Residential 
Plot with 
Private 
road access 


218 


District - Palakkad. 


Taluk - Palakkad . 


Village — Keralassery. 


Sub 


Sl. 


Sy. 


Division 


Block 
No . 


Re -sy. 
No . 


Re-sy . 

Sub 
Division 

No. 


L body type 

O 


Name of 
Local Body 


Ward 
No. 


Classification 

by use 


Fair Value 
as per Are 


No. 


No. 


Ne 


(1) 
1 


(2) 
94 


(3) 
5A 


(4) 
5 


(5) 
263 


(0) 
12 


(7) (8) 
Panchayath Keralassery 


(9) 

7 


(11) 
37, 500 


. 


88 


7A2 


5 


263 


10 


Panchayath Keralassery 


7 


37 ,500 


(10 
Residential 
Plot with 
NH/ PWD 
road access 
Residential 
Plot with 
NH/ PWD 
road access 
Residential 
Plot with 
NH/ PWD 
road access 


1 


94 


84 


5 


263 


11 


Panchayath Keralassery 


7 


37,500 


District - Palakkad . 


Taluk — Palakkad . 


Village — Malampuzha-I. 


Sub 


Name of 


Sl. 


Sy. 


Division 


L body type 


Block 
No. 


Re- sy . 
No . 


Ward 
No. 


Classification Fair Value 

by use as per Are 


No. 


Re-sy. 

Sub 
Division 

No. 
(6) 


No. 


(1) 


(2) 


(3) 


(4 ) 


(5) 


(7) 


(8) 


(9) 


(10 ) 


(11) 


1 


26 


7 


25 


Panchayath Malampuzha 


12 


9, 100 


7301Apt 
721 1Apt 


Residential 
Plot with 
Panchayath 
road access 


District – Palakkad . 


Taluk - Palakkad . 


Village - Mankara. 


Ward 


Sub 
Division 

No 


Sl. Sy. 
No. No. 


L body type 


Block 
No. 


Re- sy . 
No. 


Re- sy. 

Sub 
Division 

No . 


Name of 
Local Body 


No . 


Classification Fair Value 

by use as per Are 


1 


49647 


7 


10 


495 


21 


Panchayath Mankara 


6 


Wet land 


49,500 


219 


14 


District - Palakkad . 


Taluk — Palakkad. 


Village — Palakkad -3 . 


Sub 


Sl. Sy. 
No . No. 


Block Re- sy. 

No. 


Division 

No. 


Re - sy . 

Sub 
Division 


L body type 


Name of 
Local Body 


Ward 
No. 


Classification 

by use 


Fair Value 
as per Are 


No . 


No . 


No. 


(0) 


(1) 
1 


(2) 
2487 


(3) 
3 


(4) 
. 


(5) 
. 


(7) (8) 
Municipality Palakkad 


5 


( 10 ) 

(11) 
Commercially 7,41,000 
Important Plot 
Commercially 7,41,000 
Important Plot 


2 


2489 


1 


. 


. 


Municipality Palakkad 


5 


District Palakkad . 


Taluk — Palakkad . 


Village — Pirayiri. 


Sub 


Sl. 
No . 


Sy. 
No. 


Division 

No . 


Block Re- sy. 
No. No. 


L body type 

pe 


Name of 
Local Body 


No. 


Re- sy . 

Sub 
Division 

No . 
(6) 


Classification 

by use 


Fair Value 
as per Are 


(3) 


(4) 


(5) 


( 10 ) 


(11) 


(1) 
1 
2 


(2) 
6763A 
7831A 


426 


34 


(7) 
Panchayath 
Panchayath 


Panchou 


(8) 
Pirayiri 
Pirayiri 


Wet land 


35 ,000 
85 ,000 


. 


19 


449 


17 


Residential 
Plot with 
Panchayath 
road access 


District - Palakkad . 


Taluk - Palakkad . 


Village - Pudussery West. 


Sub 


Si. 


Ward 


Sy. Division 


Re- sy. 

Sub 
Division 


Block Re-sy. 
No. No . 


L body type 


Name of 
Local Body 


No. 


Classification 

by use 


Fair Value 
as per Are 


No . 


No. 


NO 


No. 


(10 ) 


( 11) 


(1) 
1 


(2) 
280 


(3) 
6pt 


(4) 
36 


(5) 
351 


(0) 
19 


(7) 
Panchayath 


(8) 
Pudussery 


(9) 
18 


1,80 ,000 


Residential 
Plot with 
Panchayath 
road access 


Revenue Divisional Office , 
Palakkad. 


(Sd.) 
Sub Collector. 


220 


